Kerala Gazette No . 19 dated 9th May 2017. 
PART III 


COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

KOLLAM DISTRICT 
കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
[ ഹാജർ : ഡോ . ചിത്ര , എസ്. ( ഐ . എ . എസ്.)] 


( 1) 


നമ്പർ എഫ് - 18756 / 2016 . 


2017 ഏപ്രിൽ 7 , 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( fixation of fair value of land) ചട്ടം 3 (7), ചട്ടം (4). 

(2) വടക്കേവിള വില്ലേജിൽ കർപ്പൂരം ചേരിയിൽ വയലിൽ തോപ്പിൽ ശ്രീമതി സിനി സമർപ്പിച്ച അപേക്ഷ . 

(3) കൊല്ലം തഹശീൽദാരുടെ 27 - 12 - 2016 - ലെ ബി18 / 27894/ 16 നമ്പർ റിപ്പോർട്ട്. 
- 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sl. 
No. 


Block 
No. 


Re- survey 

No. 


Sub Division 

No. 


Local Body 


Taluk 


Village 


Classification 


Fair Value 
per Are 


1 


15 


936 


15/2 


Kollam 


Kilikolloor 


1, 00 ,000 


Kollam 
Corporation 


Residential 
plot with 
NH/ PWD 
road access 


നമ്പർ എഫ് - 21219 / 2016. 


2017 ഏപ്രിൽ 7. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് 


1959 സെക്ഷൻ 28എ ( fixation of fair value of land ) ചട്ടം 3 (7 ), ചട്ടം (4 ). 


(2) പെരിനാട് വില്ലേജിൽ കുഴിയം കൊച്ചുവിള കിഴക്കതിൽ ശ്രീമതി തുഷാര സമർപ്പിച്ച അപേക്ഷ . 
- (3) കൊല്ലം തഹശീൽദാരുടെ 26 - 10 - 2016 , 1- 3- 2017 തീയതികളിലെ ബി18 / 18377 / 16 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


SI. 


Block 
| No . 


Re-survey 


Sub Division. 


Fair Value 
per Are 


No. 


No. 


Local Body 


Taluk 


Village 


Classification 


1 


14 


308 


4/2- 1 


Perinad GP 


Kollam 


Perinad 


40,000 


Residential 
plot without 
road access 


Gaz. No. 19/2017 /DTP /CLR -Fair Value (Supplement). 


169 


നമ്പർ എഫ് - 24296 / 2016 . 


2017 ഏപ്രിൽ 7. 


വിഷയം: ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന. (1) 


കേരള സ്റ്റാമ്പ് ആക്ട് 


1959 സെക്ഷൻ 28എ ( fixation of fair value of land) ചട്ടം 3 (7), ചട്ടം (4 ). 


(2) കൊല്ലം വടക്കേവിള കൃപാകിരണിൽ ശ്രീ . രാജാമണി സമർപ്പിച്ച അപേക്ഷ . 


| (3 ) കുന്നത്തൂർ തഹശീൽദാരുടെ 1 -12 -2016 , 5 - 1- 2017 തീയതികളിലെ ബി4/ 8926 / 16 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sl . 
No. 


Block 
No. 


Re - survey 

No. 


Sub Division 

No. 


Local Body 


Taluk 


Village 


Classification 


Fair Value 

per Are 


16 


102 


1 / 2 


Kunnathoor Kunnathoor 


49400 


Kunnathoor 

GP 


plot with 
NH/ PWD 
road access 


നമ്പർ എഫ് - 3264 / 2017. 


2017 ഏപ്രിൽ 7. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന. (1) 


കേരള സ്റ്റാമ്പ് ആക്ട് 


1959 സെക്ഷൻ 28എ ( fixation of fair value of land) ചട്ടം 3 (7), ചട്ടം (4). 


(2) കുന്നത്തൂർ വില്ലേജിൽ പട.മുറിയിൽ ശ്രീവിഹാറിൽ ശ്രീമതി പത്മശ്രീ സമർപ്പിച്ച അപേക്ഷ . 


(3) കുന്നത്തൂർ തഹശീൽദാരുടെ 15 - 2- 2017 - ലെ എഫ്1/ 1277 / 17 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Block 


Re- survey 


Sl. 
No . 


Sub Division 

No . 


Fair Value 
per Are 


| No. 


No . 


Local Body 


Taluk 


Village 


Classification 


ouy 


| 1 


16 


264 


3 


| Kunnathoor 


Kunnathoor Kunnathoor 


37,065 


- GP 


Residential 

plot with 
road access 


170 


നമ്പർ എഫ് - 4603/ 2017 . 


2017 ഏപ്രിൽ 7. 


വിഷയം: ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത് നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം1-38492/12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം ( W ) വില്ലേജിൽ കൈക്കുളങ്ങര ഫിഷർമെൻ കോളനിയിൽ തോപ്പിൽ പുരയിടത്തിൽ 

- ശ്രീ. ആന്റണി സമർപ്പിച്ച അപേക്ഷ . 

(4) കൊല്ലം തഹശീൽദാരുടെ 28- 2- 2017 - ലെ ബി18 - 2180 /2017 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു. 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർ / | 6 - 3 - 2010 - ലെ - പുനർ പുനർ 
- ബ്ലോക്ക് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ വിലയും 

ക്കേഷൻ (ആർ. ഒന്നിന് 


കൊല്ലം 


112/ 16 


1, 00 ,000 


കൊല്ലം ( W ) 

250 


Government 

Property 


ആന്റണി, തോപ്പിൽ 
പുരയിടം , ഫിഷർമെൻ 
കോളനി, കൈക്കുളങ്ങര, 

കൊല്ലം ( W ) 


Residential 
plot without 
Vehicular 
access 


നമ്പർ എഫ് - 5675 /2017. 


2017 ഏപ്രിൽ 7 . 


വിഷയം:- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( fixation of fair value of land) ചട്ടം 3 (7 ), ചട്ടം ( 4). 

(2) ഇളമാട് വില്ലേ ജിൽ നട യ ടത്ത് മുറിയിൽ കല്ലു വാ തു ക്കൽ തെക്ക തിൽ വീട്ടിൽ ശ്രീമതി രേഖ 

സമർപ്പിച്ച അപേക്ഷ . 
( 3) കൊട്ടാരക്കര തഹശീൽദാരുടെ 14 - 3- 2017 - ലെ എഫ്1/ 384 / 17 നമ്പർ റിപ്പോർട്ട്. 


| 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sl. 
No. 


Block 
No. 


Re- survey 

No . 


Sub Division 

No. 


Local Body 


Taluk 


Village 


Classification 


Fair Value 
per Are 


358 


5 / 3 


Elamadu G . P. 


Kottarakkara 


Elamadu 


12,500 


Residential 

plot with 
road access 


171 


നമ്പർ എഫ് -6830 / 2017. 


2017 ഏപ്രിൽ 10 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( fixation of fair value of land) ചട്ടം 3 (7), ചട്ടം (4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2- 2013 -ാം തീയതിയിലെ എം1-38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) പിടവൂർ വില്ലേജിൽ പന്തപ്ലാവ് ചേരിയിൽ, കാങ്കത്തറ വീട്ടിൽ ശ്രീ . ജോർജ്ജ് സമർപ്പിച്ച അപേക്ഷ . 

(4) പത്തനാപുരം തഹശീൽദാരുടെ 28 -3 - 2017 - ലെ B4- 3456 /17 -ാം നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർ ത്തിട്ടുള്ളവരുടെ കൈ വശ വസ്തുക്കളുടെ ക്ലാസി ഫി ക്കേ ഷൻ തെറ്റായി വില നിർണ്ണ യിച്ച് വിജ്ഞാ പ നം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവെയ 

6 - 3 - 2010 - ലെ 

പുനർ പുനർ 
ബ്ലോക്ക് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി 
നമ്പർ വിലയും 

ക്കേഷൻ (ആർ. ഒന്നിന്) 


പത്തനാപുരം 


പിടവൂർ 


16 / 14 


37, 500 


Government 

Property 


ശ്രീ . ജോർജ്ജ്, 
കാങ്കത്തറവീട്, 
പന്തപ്ലാവ്, 
പിടവൂർ 


Residential 

plot with 
NH /PWD road 

access 


നമ്പർ എഫ് -6831/2017. 


2017 ഏപ്രിൽ 10. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A (fixation of fair value of land) ചട്ടം 3 (7), ചട്ടം (4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2- 2013 -ാം തീയതിയിലെ എം1- 38492/12 -ാം നമ്പർ നിർദ്ദേശം. 
(3) പിടവൂർ വില്ലേജിൽ പിടവൂർ മുറിയിൽ അനുഭവനിൽ ശ്രീ . പി. റ്റി. വർഗ്ഗീസ് സമർപ്പിച്ച അപേക്ഷ . 

(4) പത്തനാപുരം തഹശീൽദാരുടെ 28-3-2017 - ലെ B4-1023 /17 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേ ഷൻ തെറ്റായി വില നിർണ്ണ യിച്ച് വിജ്ഞാ പ നം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


| പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


172 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
-- മേൽവിലാസവും - 


വില്ലേജ്, - സർവ്വ/ | 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക് റീസർവെ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില് 
- നമ്പർ - വിലയും 

ക്കേഷൻ (ആർ ഒന്നിന് 


പത്തനാപുരം 


പിടവൂർ 


16 / 18 


37, 500 


ശ്രീ . പി . റ്റി. വർഗ്ഗീസ്, 
അനുഭവൻ, 
പിടവൂർ 


Government 

Property 


Residential 
plot with 
NH/ PWD 
road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT. 


പത്തനംതിട്ട ജില്ലാകളക്ടറുടെ നടപടിക്രമം 


( ഹാജർ: ആർ. ഗിരിജ , ഐ . എ . എസ്.) 


നമ്പർ- സി11- 104426 / 2016/ K .Dis. 


2017 ഏപ്രിൽ 3 . 


വിഷയം:-ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര വില്ലേജിൽ 

- ബ്ലോക്ക് നമ്പർ 7- ൽ റീസർവ്വേ 131/ 5- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 


സൂചന. (1) പന്തളം തെക്കേക്കര വില്ലേജിൽ, പാറക്കര മുറിയിൽ മലമുറ്റത്ത് വീട്ടിൽ ശ്രീമതികുഞ്ഞിക്കുട്ടി സമർപ്പിച്ച 


അപേക്ഷ . 


- (2) 


അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 16 - 3 - 2017 - ലെ 8745/ 16 / 03 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 7 - ൽ റീസർവെ 131/ 5 - ൽപ്പെട്ട 
ഭൂമി ന്യായവില രജിസ്റ്ററിൽ " ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർ നിർണ്ണയി 
ക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീമതി കുഞ്ഞിക്കുട്ടി സമർപ്പിച്ച അപേക്ഷയിൻമേൽ അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം പന്തളം തെക്കേക്കര വില്ലേജിൽ, ബ്ലോക്ക് നമ്പർ 7 - ൽ റീസർവെ നമ്പർ 131 / 5 - ൽപ്പെട്ട സ്ഥലം 
അപേക്ഷകയുടെ കൈവശത്തിലും കരംതീരുവയിലും ഉടമസ്ഥതയിലുമുള്ളതാണെന്നും ടി സ്ഥലത്തിന് "Residential plot with 
road access എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 60, 000 ( അറുപതിനായിരം ) ന്യായ വില നിശ്ചയിച്ച് 
നൽകാവുന്നതാണെന്ന് സൂചന (2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 7 - ൽ റീസർവെ നമ്പർ 
131/ 5- ൽപ്പെട്ട ഭൂമിക്ക് "Residential plot with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 60, 000 
( അറുപതിനായിരം) ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


Gaz . No. 19/2017/DTP/CLR -Fair Value (Supplement). 


173 


FORM C 


NOTIFICATION 
No. C11 -104426/2016/ K .Dis . 

3rd April 2017. 
Whereas, it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule (8 ) of the Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk - Adoor. 


Village Pandalam Thekkekara. 


Fair Value 

already 


Revised 
Fair value 


Survey Re-survey 

No . Block 


Re -survey 

No. 


Sub 
Division No. 


Panchayat/ 
Municipality 


Ward 
No . 


Classification 

by use 


fixed 


... 


7 


131 


131 


5 


Panchayat 


. 


60 ,000 


Residential 
plot with 


road access 


Collectorate, 
Pathanamthitta. 


( Sd.) 
District Collector 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 


നട 


ാം 


[ ഹാജർ: അനു . എസ്. നായർ ( ഇൻ ചാർജ്ജ്) 


നമ്പർ- സി11 -121655 / 2017/ K .Dis . 


2017 ഏപ്രിൽ 10. 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം- കോന്നി താലൂക്കിൽ കോന്നിത്താഴം വില്ലേജിൽ സർവ്വേ നമ്പർ 574/ 1/ 4/ 23, 

574 /1/ 4/ 15- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) കോന്നിത്താഴം വില്ലേജിൽ നിരവേൽമേലേതിൽ വീട്ടിൽ ശ്രീമതി വത്സല സമർപ്പിച്ച അപേക്ഷ . 


- (2) 


അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 25 -3- 2017 - ലെ സി3 -143 /2017 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കോന്നിത്താഴം വില്ലേജിൽ സർവ്വേ നമ്പർ 574/ 1/ 4 / 23, 574 / 1/ 4/ 15 - ൽപ്പെട്ട 
ഭൂമിക്ക് നിലവിൽ നിശ്ചയിച്ചിരുന്ന ന്യായവില കുറച്ച് കിട്ടുന്നതിനുവേണ്ടി സൂചന (1) പ്രകാരം ശ്രീമതി വത്സല സമർപ്പിച്ച 
അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം കോന്നിത്താഴം വില്ലേജിൽ 7389 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകയുടെ കൈവശത്തിലും 
കരംതീരുവയിലും ഉടമസ്ഥതയിലുമുള്ളതാണെന്നും ടി സ്ഥലത്തിന് ആർ ഒന്നിന് - 15,000 (പതിനയ്യായിരം ) ന്യായവില നിശ്ചയിച്ച് 
“റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് റോഡ് അക്സസ്” എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നൽകാവുന്നതാണെന്ന് സൂചന (2) പ്രകാരം 
അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കോന്നിത്താഴം വില്ലേജിൽ സർവ്വേ നമ്പർ 574 / 114 /23, 574/ 1/4 / 15- ൽപ്പെട്ട 
ഭൂമിക്ക് “റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് റോഡ് അക്സസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 15 , 000 
( പതിനയ്യായിരം ) ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


174 


FORM C 


NOTIFICATION 


No. C11- 121655/2015. 


14th April 2017. 


Whereas, it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995, the 
fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk - Konni. 


Village — Konni Thazham . 


Survey Re-survey 
| No . Block 


Re- survey 
| No . 


Sub 
Division No. 


Panchayat/ 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already 
fixed 


Revised 
Fair value 
per Are 


54 


574 


Panchayat 


- 


15,000 


574 


. 


1 / 4/ 23 
1 /4/15 


1415 


Residential 

plot with 
road access 


നമ്പർ- സി11- 121705 / 2017. 


2017 ഏപ്രിൽ 10 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം- അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07- ൽ 

റീസർവെ 106 /4, 106 /11- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന. (1) പന്തളം തെക്കേക്കര മാക്കൂട്ടത്തിൽ വീട്ടിൽ ശ്രീ. പി . ബാലകൃഷ്ണൻ നായർ സമർപ്പിച്ച അപേക്ഷ . 


- (2) 


അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 21- 3- 2017 - ലെ സി3 - 145/ 2017 നമ്പർ റിപ്പോർട്ട്. 


പത്ത നം തിട്ട ജില്ല യിൽ അ ടൂർ താലൂക്കിൽ പന്തളം തെക്കേ ക്കര വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ 


റീസർവെ 106/ 4, 106/ 11- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില രജിസ്റ്ററിൽ നിലവിൽ നിശ്ചയിച്ചിരുന്ന ന്യായവില കുറവ് ചെയ് 
കിട്ടുന്നതിനായി സൂചന (1) പ്രകാരം ശ്രീ. പി. ബാലകൃഷ്ണൻനായർ സമർപ്പിച്ച അപേക്ഷയിൽമേൽ അടൂർ റവന്യൂ ഡിവിഷണൽ 


ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


- അപേക്ഷാസ്ഥലം പന്തളം തെക്കേക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ റീസർവെ നമ്പർ 106 / 4, 106 / 11- ൽപ്പെട്ട വസ്ത 
അപേക്ഷകന്റെ കൈവശത്തിലും കരംതീരുവയിലും ഉടമസ്ഥതയിലുമുള്ളതാണെന്നും ടി സ്ഥലത്തിന് ആർ ഒന്നിന് - 17, 500 
(പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം) ന്യായവില നിശ്ചയിച്ച് Wet land എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണെന്ന് 


സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്ത നം തിട്ട ജില്ല യിൽ അടൂർ താലൂ ക്കിൽ പന്തളം തെക്കേ ക്ക ര വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ 
റീസർവെ നമ്പർ 106 / 4, 106/ 11 - ൽപ്പെട്ട ഭൂമിക്ക് Wet land എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 17,500 
(പതിനേഴായിരത്തി അഞ്ഞൂറ്രൂപ മാത്രം) ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


175 


FORM C 

NOTIFICATION 
No. C3- 121705 /2017. 

10th April 2017 
Whereas, it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub-rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 , the 
fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 

SCHEDULE 


District - Pathanamthitta . 


Taluk - Adoor. 


Village - Pandalam Thekkekkara . 


Survey Re -survey 

No. Block 


Re- survey 

No. 


vey 


Sub 
Division No . 


Panchayat/ 
Municipality 


Ward 
No. 


Classification 

by use 


No 


Fair Value 
already 
fixed 


Revised 
Fair value 

per Are 


106 


Panchayath 


Panchayath 


Wetland 


17 ,500 


106 
106 


7 


4 
11 


Collectorate, 
Pathanamthitta . 


(Sd .) 
District Collector ( in charge ). 


ERNAKULAM DISTRICT 


FORM C 
[ See Rule 5 (8) ] 

NOTIFICATIONS 
Whereas, it is expedient to publish a notification showing revised Value of Land as required under Section 28A of 
the Kerala Stamp Act, 1959 read with sub - rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) 
in Ernakulam District is hereby fixed finally as shown in the schedule hereto : 


( 1 ) 


No . C11-8950/2017 . 


3rd April 2017 


SCHEDULE 


District - Ernakulam . 


Taluk - Aluva . 


Village — Angamaly. 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Ward & No. 


Classification 

by use 


Fair value of 
the land already 

fixed per Are 


Revised Fair 
Value of land 

per Are 


( 1) 


(2) 


(5 ) 


(6 ) 


Municipality 


19 ,60 ,000 


6 ,00 ,000 


Block 11 

Re - survey 
Number -427/22 -2 


Residential 

plot with 
Corp ./Mun ./ 
Pan . road 

access 
Residential 

plot with 
Corp ./Mun ./ 
Pan . road 
access 


Municipality 


20 ,30 ,000 


6 , 00 ,000 


Block 11 
Re- survey 
Number -428 / 2 - 2 


176 


No . C11- 75655/2016 . 


4th April 2017. 


SCHEDULE 


District — Ernakulam . 


Taluk - Aluva . 


Village - Angamaly . 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Ward & No . 


Classification 

by use 


Fair Value of 
the Land already 

fixed per Are 


Revised Fair 
Value of land 

per Are 


(1 ) 


(5 ) 


(6 ) 


Municipality 


25 


Wet land 


10 ,00 , 000 


2,50,000 


Block - 11 
Re-survey 
Number 124 /4 -4 


No. C11-8520 /2017. 


4th April 2017 


SCHEDULE 


District - Ernakulam . 


Taluk - Kunnathunadu . 


Village — Kodanadu . 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Ward & No. 


Fair Value of 
the Land already 

fixed per Are 


Revised Fair 
Value of land 

per Are 


(1) 


(2) 


(5) 


(6 ) 


Panchayath 


80 ,000 


60, 000 


Block -6 
Re-survey 
Number 287 / 1/4 


Residential 
plot with 

private 
road access 


No. C11-75653/2016 . 


4th April 2017 


SCHEDULE 


District - Ernakulam . 


Taluk — Aluva. 


Village - Angamaly. 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Ward & No. 


Classification 

by use 


Fair Value of 
the Land already 

fixed per Are 


Revised Fair 
Value of land 

per Are 


(1) 


( 3 ) 


(4 ) 


(5) 


(2 ) 
Municipality 


25 


Wet land 


8 , 00 ,000 


75 ,000 


Block - 11 
Re- survey 
Number 202 / 13 


Gaz. No. 19/2017/DTP /CLR -Fair Value (Supplement). 


177 


No. C11 -321/2017 . 


5th April 2017 


SCHEDULE 
District - Ernakulam . 


Taluk - Muvattupuzha . 


Village — Piravom . 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Ward & No. 


Fair Value of 
the Land already 

fixed per Are 


Revised Fair 
Value of land 

per Are 


ne 


(2 ) 


(3 ) 


(4 ) 


(5) 


(6 ) 


Panchayath 


16 


6 ,000 


30 ,000 


Survey 
Number 

366 / 1 


Garden land 
with private 
road access 


No . C11-111/2017. 


19th April 2017 


SCHEDULE 


District — Ernakulam . 


Taluk - Aluva . 


Village — Nedumbasserry. 


Survey Number 
with Sub Division 

Number 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Ward & No. 


Fair Value of 
the Land already 

fixed per Are 


Revised Fair 
Value of land 

per Are 


(1) 


(2) 


(4 ) 


(5) 


(6 ) 


Panchayath 


Kalpakanagar -13 


6 ,50 ,000 


3,50 ,000 


Block - 9 
Re- survey 
Number 278/3 


Residential 
plot with 

private 
road access 


Collectorate , 
Ernakulam . 


( Sd .) 
District Collector. 


178 


